കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL /2012 /45073 

dated 5 - 9- 2012 with RNI 
| Reg . No. KL /TV( N )/ 634/2012-14 


GOVERN 


,കൽ 


ള സർക്ക 


NMENT OF 


കാർ 
F KERAL 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


1. 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ഡിസംബർ 30 
30th December 2014 

1190 ധനു 15 
| 15th Dhanu 1190 
1936 പൌഷം 9 
9th Pousha 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Stores Purchase 


Marine Department 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഡി1-106/ 2008/ ഇഇ)/ കെഎൽഎം. 


2014 ഡിസംബർ 1. 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, ആശാമം , കൊല്ലം 
താഴെ പറയുന്ന സാധനം വിതരണം ചെയ്യുന്നതിന് അംഗീകൃത 
ഉല്പാദകർ, വിതരണക്കാർ , സ്റ്റോക്കിസ്റ്റുകാർ എന്നിവരിൽ 
നിന്നും മുദ്രവച്ച കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അളവും 
66 / 2014 - 15 /EE/ KLM dated 1 - 12 -2014 - ഡി . പി . 100 ബി സാന്റ് 
പമ്പിനുവേണ്ടി 18 മി. മീ . വ്യാസമുള്ള ഗാൽവനൈസ്ഡ് സ്റ്റീൽ 
വയർ റോപ്പ് 400 മീറ്റർ 

ദർഘാസ് ഫാറത്തിന്റെ വില 600 + വാറ്റ്. 

ദർഘാസ് ഫാറം വിൽക്കുന്ന തീയതിയും സമയവും 
29 - 12 - 2014 രാവിലെ 10 മണിമുതൽ 2 - 1- 2015 ഉച്ചയ്ക്ക് 1 മണി 
വരെ. 


ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപ്പന നികുതിയും അടച്ച് 
യോഗ്യത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കി രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ്ഉള്ളടക്കം ചെയ്ത 
കവറിന്റെപുറത്ത് പ്രവൃത്തിയുടെ പേര് വ്യക്തമായി 
രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസുകൾ സ്വീകരിക്കുന്നതിന് 
നിശ്ച യിച്ചിട്ടുള്ള അ വ സാ ന ദിവസം ഏതെങ്കിലും 
കാരണവശാൽ സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കുക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം 150 
വിലയ്ക്കുള്ള കേരള മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും 
നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 
കെട്ടിവച്ചതിന്റെ രേഖയും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഹാർബർ 
എഞ്ചിനീയറിംഗ് ഡിവിഷൻ, കൊല്ലത്തിന്റെ പേരിൽ പ്ലഡ്ജ് 
ചെയ്തിട്ടുള്ളതും കൊല്ലത്തുള്ളഏതെങ്കിലും നാഷണലൈസ്ഡ് 
ബാങ്കിൽ നിന്ന് മാറാവുന്നതും ക്വാട്ട് ചെയ്ത തുകയുടെ 2.5 
ശതമാനത്തിന് (50 രൂപയ്ക്ക് മുകളിലേക്ക് ക്രമപ്പെടുത്തിയിട്ടുള്ളത്) 
തുല്യ മാ യിട്ടുള്ള തുക യ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് 
നിര ത ദ വ്യ മായി കെട്ടി വച്ച തിന്റെ രേഖയും ഉള്ളടക്കം 
ചെയ്യേ ണ്ട താ ണ്. അപകാരം ചെയ്യാത്ത ദർഘാസുകൾ 
നിരുപാധികം നിരസിക്കുന്നതാണ്. ദർഘാസുകൾ അവ 
സ്വീകരിക്കുന്ന ദിവസമായ 2 - 1- 2015 വൈകിട്ട് 3.30 മണിക്ക് 
ഹാജരുള്ള കരാറുകാരുടെയോ അ വർ രേഖാമൂലം 
അ ധികാ ര പ ടു ത്തി യിട്ടു ള്ള ( പ തി നി ധി ക ളു ടെ യാ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. കാരണം കൂടാതെ ദർഘാസ് 
റദ്ദ് ചെയ്യാനോ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ദർഘാസിന്റെ 
ഫേം പീരിയഡ് ദർഘാസ് തുറക്കുന്ന ദിവസം മുതൽ 4 മാസം 


- ദർ ഘാസ് പമാ ണ ങ്ങൾ ലഭി ക്കേ ണ്ട അ വ സാ ന 
തീയതിയും സമയവും 2 -1- 2015, 3 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 2 - 1- 2015 , 
3. 30 മണി. 


- സപ്ലെചെയ്യേണ്ട കാലാവധി - സയെഓർഡർ നൽകിയ 
തീയതി മുതൽ 15 ദിവസത്തിനകം. 


ദർഘാസ് ഫോറ ങ്ങ ൾ ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, ആശാമം , കൊല്ലം കാര്യാലയത്തിൽ നിന്നും 


- ആയിരിക്കും. ദർഘാസുകാരൻ ദർഘാസിനോടൊപ്പം 
വയ്ക്കുന്നഉപാധികൾ അംഗീകരിക്കുന്നതല്ല. ദർഘാസിൽ എല്ലാ 
നികു തി കളും കട ത്തു കൂ ലിയും ഉൾപ്പെടെ നീണ്ട കര 
മത്സ്യബന്ധന തുറമുഖം കൊല്ലത്ത്സപ്ലെ ചെയ്യുന്നതിനുള്ള 
തുകയാണ് രേഖ പ്പെ ടു ത്തേ ണ്ട ത് . ഉൽപ്പ ന്ന ത്തിന്റെ 
നിർമ്മാ ണ പ ര മാ യ തക രാ റിന് മേൽ ആ വ ശ്യ മായ 
വാറ ണ്ടിയും നൽകാ വു ന്ന പര മാ വധി ഗ്യാരന്റിയും 
രേഖപ്പെടുത്തി യി രിക്ക ണം . കേരള സർക്കാരിന്റെ സ്റ്റോർ 
പർച്ചേസ് സംബന്ധമായ എല്ലാ നിയമങ്ങളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. കേരള പൊതുമരാമത്ത് 
വകുപ്പിലേയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലേയും 
ദർഘാസ് സംബന്ധമായ എല്ലാ നിബന്ധനകളും ദർഘാസ് 
പരി ഗ ണ ന 

യ്ക്കുള്ളമറ്റ് അനുബന്ധ ഉത്ത ര വു കളും ഈ 
ദർഘാ സിനും ബാധ ക മാണ്. ദർഘാസ് പ്രമാണം 
ലഭിക്കുന്നതിനുള്ള അപേക്ഷയോ പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന 
ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും കാണിക്കാതെ 
തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകളുടെ സൂക്ഷ 
പരിശോധനയിൽ ദേശീയ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും 
പ്രത്യേക പരിഗണന നൽകുന്നതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
തുറമുഖ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, ആശ്രാമം, 

- ( ഒപ്പ്) 
കൊല്ലം - 2 . 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


